കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL / TV ( N )/ 634/2012-14 


GOVERN 
: 


കേ 


ള സർക് 
LTE VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
| 15th Dhanu 1190 


നമ്പർ 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


1936 പൌഷം 9 
9th Pousha 1936 


PART III 


Stores Purchase 


Collegiate Education Department 


ദർഘാസ് പരസ്യം 


| [ നമ്പർ 01/2014- 15 ) 


നമ്പർ എ1- 140 /2014/ പ്ലാൻ. 

2014 ഡിസംബർ 8 . 
- ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജ്, കിള്ളിമംഗലം പി . ഒ.- ലേക്ക് 2014 -15 സാമ്പത്തിക വർഷത്തിലെ 
പ്ലാൻ സ്കീമിൽ 2, 90,000 - ന്റെ കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ISI സർട്ടിഫൈഡ്/ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. 
- ദർഘാസുകൾ അടക്കം ചെയ്ത് കവറിന് മുകളിൽ “2014 - 15 വർഷത്തിൽ പ്ലാൻ സ്കീമിൽ കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക്സ് 
ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ്” എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് 
കോളേജ്, ചേലക്കര-കിള്ളിമംഗലം പി. ഒ., പിൻ -680 591, തൃശ്ശൂർ ജില്ല , കേരളം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
സ്വീക രിക്കുന്ന അവസാന തീയതി 10 - 1 - 2015 ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകു ന്നു . ദർഘാ സു കൾ അന്നേ ദിവസം 
ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് തുറക്കുന്നതുമാണ്. പൂരിപ്പിച്ച അസ്സൽ ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസ് ഫോറം 
ലഭിക്കുന്നതിന് മുകളിൽ കാണിച്ച വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വിലയായ 
- 630 ( അറുനൂറ്റി മുപ്പത് രൂപ മാത്രം) (മൂല്യ വർദ്ധിത നികുതി ഉൾപ്പെടെ) അയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 
315 ( 

മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം). പ്രസ്തുത സംഖ്യ യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 9 - 1-2015 ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് അവസാനി 
ക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡാഫുകൾ എന്നിവ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ വി. പി. പി. 
ആയും അയയ്ക്കുന്നതല്ല. ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കുവാൻ ഒറിജിനൽ ദർഘാസ് ഫോറത്തിന്റെ വിലയും, രജിസ്റ്റേർഡ് 
തപാൽ ചാർജ്ജും ഉൾപ്പെടെ 660 ( അറുന്നൂറ്റി അറുപത് രൂപ മാത്രം) മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ കൂടെ 100- ന്റെ കേരള മുദ്രപത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾ 
ടെണ്ടർ ഫോറം തപാലിൽ ലഭിക്കാൻ ടെണ്ടർ ഫോറത്തിന്റെ വിലയുടെകൂടെ കേരള മുദ്രപ്രതത്തിന്റെ വിലയായ 100 കൂടി 
അധികമായി അയച്ചുതരേണ്ടതാണ്. സാധനങ്ങൾ വിതരണ ഉത്തരവ് ലഭിച്ച് 30 ദിവസത്തിനകം ഈ കോളേജിൽ സ്വന്തം ചെലവിൽ 


എത്തിച്ചു ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഓരോ സാധനത്തിന്റെയും വിലനിരക്കും വിൽപ്പന നികുതിയും മറ്റ് ഉപാധികളും 
പ്രത്യേകമായി കാണിക്കേണ്ടതാണ്. വില നിലവാരത്തിന് 31- 3- 2015 വരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ കൂടെ “ നിരതദ്രവ്യമായി വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിലയുടെ ഒരു ശതമാനം 
( 1 %) നിരക്കിൽ വരുന്ന തുകയ്ക്ക് പണമായോ ഡി. ഡി.-യായോ ട്രഷറി നിക്ഷേപ രശീത് ആയോ പ്രോമിസറി നോട്ടായോ ബാങ്ക് 
ഗ്യാരന്റിയായോ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റായോ അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്നതിൽനിന്നും 
ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അടക്കം ചെയ്യേണ്ടതാണ്. മതിയായ 
നിരതദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല. വിശദവിവരങ്ങൾ 
ഓഫീസ് പ്രവൃത്തി സമയത്ത് നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. ഈ കാര്യാലയത്തിൽ പണമിടപാട് നടത്തുന്നത് രാവിലെ 
10 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ മാത്രമാണ്. 


യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


[ No. 01/2014-15 ] 


No. A1 - 140 /2014/ Plan. 


8th December 2014 . 


Sealed tenders are invited for the supply of the following Computers and Electronic Equipments to Government 
Arts and Science College , Chelakkara for a total cost of 2 ,90, 000 under the head "Development of Lab/ Library and 
Furniture , Starting of New Course and Upgrading of existing Course 2014 - 15 Plan Scheme” . 


The envelope containing the completely filled tender should be superscribed “ Supply of Computers and 
Electronic Equipment under Plan Scheme 2014 -15” and addressed to the Principal, Government Arts and Science College, 
Killimangalam P. O ., Chelakkara , Thrissur District, Kerala , Pin -680 591. Last date of receipt of tender will be 2 p . m . on 
10 -1 -2015 . Late tenders will not be accepted at any account. The tenders will be opened at 3 p . m . on the same day in 
the presence of such of the tenderers or their authorized representatives who may be present at that time. Intending 
tenderers may send an application to the Principal, Government Arts and Science College , Killimangalam P. O ., 
Chelakkara, Thrissur District, Kerala , Pin -680 591 to obtain the requisite tender form on which tender should be submitted . 
The original tender form duly filled will only be accepted . 

Application for the tender form should be accompanied by a cash remittance of 630 (Rupees Six hundred and 
thirty only ) ( Including VAT ), which is the price fixed for a form and which is not refundable under any circumstances. 
The tender forms are not transferable. Sale of tender forms will be closed at 1 p . m . on 9 - 1 - 2015 . Cheques, Postal 
Orders , Drafts , Postage Stamps etc . will not be accepted towards the cost of tender form , nor will the forms be sent per 
V.P.P. Duplicate tender forms, if required will be issued at ` 315 (Rupees Three hundred and fifteen only) per copy. Those 
who require tender form by registered post should send the cost of tender form as ` 660 (Rupees Six hundred and sixty 
only ) including postal charges for registered post by money order . Every tender should be accompanied by an agreement 
in the Kerala Stamp Paper worth 100 . Those firms outside Kerala who want to get tender form by post should send 
“ 100 as cost of Kerala Stamp Paper along with the cost of tender form . The articles should be supplied and installed 
within 30 days on receipt of the purchase order in the concerned departments and office at your expenses . 

- The period of firmness of rate quoted will be upto 31 - 3 - 2015. Rates, Tax and condition of supply of articles should 
clearly be stated separately in respect of each of them . 

The tenders should be accompanied by an EMD 1 % (one percent ) of the total cost of articles tendered for either 
in cash or crossed Bank Drafts or Treasury Savings Bank Deposits or Govt. Promissory Notes or Bank Guarantee or 
National Savings Certificate . Tenders without sufficient EMD are liable to be rejected. EMD will not carry any interest. 
The firms who are exempted from furnishing EMD should enclosed the attested copy of exemption order. More details 
can be had from the College Office during the working days. The cash hours in this office is from 10 a .m . to 2 p . m . 

The undersigned will have the right to cancel or extend the tender at any time without further notice . 


List of Items 


Item and Specification 


No. 


"2202- 03- 103 - 76 - 34 - 
Furniture, Libraries 
and Lab Equipments 

(Plan ) ” 


" 2202 - 03- 103 - 94 - 34 
Starting of New Courses 

and Upgrading of 
Existing Courses (Plan )” 

, 


Quantity 
( Nos.) 


1 


Desktop PC 
Core i3 , 2GB RAM , 500GB HDD , DVD 


RW 


LCD Monitor, Key Board , Mouse , 
Windows 8 Operating System , 1 year warranty 
Laptop computer with Core i5 , 500GB , DDR3 
DVD Writer, HD Graphics, Advanced Audio, 
Bluetooth , Wifi, Gigabit LAN , Webcam , 
Multicard reader , 3USB Ports/HDMI, 
Carry bag , Windows 8 . 1 Operating System , 
1 year warranty 
A4 Laser Printer 
Portable Multimedia Projector 
Luminance : 2700 , 
Resolution : SVGA 
Warranty : 2 years 
6 x 4 Tripod Screen 
600VA UPS 


5 
6 


Total Amount 


80 ,000 


2 , 10 , 000 


` 2, 90 , 000 


ISI Certified/ Branded goods will only be accepted . 


Govt. Arts & Science College , 
Killimangalam P. O ., Chelakkara , 
Thrissur. 
Email: govtcollegechelakkara @ gmail.com 


(Sd .) 
Principal. 


പുനർ ദർഘാസ് പരസ്യം 

| [ നമ്പർ 01/2014- 15) 


നമ്പർ എ1- 1015 /2014 - 15 /SNC. 


2014 ഡിസംബർ 2. 


- മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് 2014 -15 സാമ്പത്തിക 
വർഷത്തിലെ പ്ലാൻ സ്കീമിൽ - 1, 47 ,600 - ന്റെ ഇൻ വർട്ടർ, 
അ നു ബന്ധ സാമഗ്രികൾ, ബാറ്ററി എന്നിവ വിതരണം 
ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം ചെയ്ത കവറിന് 
മുക ളിൽ “2014 - 15 വർ ഷ ത്തിൽ പ്ലാൻ സ്കീമിൽ 
(എസ്.എൻ. സി .) ഇൻവർട്ടർ, അനുബന്ധ സാമഗ്രികൾ എന്നിവ 
വിത രണം ചെയ്യു ന്ന തി നുള്ള ദർഘാസ് എന്നെഴുതി 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, പി. ഒ . മുണ്ടുപറമ്പ്, 
മലപ്പുറം ജില്ല , കേരളം, പിൻ - 676 509 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 9 -1- 2015 ഉച്ചയ്ക്ക് 1 മണിവരെയാകുന്നു . ദർഘാസുകൾ 
അന്നേ ദിവസം ഉച്ചയ്ക്കുശേഷം 2 .30 മണിക്ക് തുറക്കുന്നതാണ്. 
പൂരിപ്പിച്ച അസ്സൽ ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 
ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് താഴെ കാണിച്ച വിലാസ 
ത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് 
ഫോറത്തിന്റെ വില യായ 420 (മൂല്യ വർദ്ധിത നികുതി 
ഉൾപ്പെടെ) അ യ യ് ക്കേ ണ്ട താ ണ് . ഡപ്ലി ക്കേറ്റ് 
ഫോറത്തിന്റെ വില - 210 . പ്രസ്തുത സംഖ്യ യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപന 9 - 1-2015 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡാറ്റുകൾ 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ വി. പി. പി. ആയും 
അയയ്ക്കുന്നതല്ല . ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കുവാൻ 
ഒറി ജി നൽ ദർഘാസ് ഫോ റ ത്തിന്റെ വില യും 
രജിസ്റ്റേർഡ്തപാൽ ചാർജ്ജുംഉൾപ്പെടെ 450 മണിയോർഡറായി 
അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ കൂടെ 100 - ന്റെ 
വിലയുള്ള കേരള മുദ്രപത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേ 
ണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾ ടെണ്ടർ 
ഫോറം തപാലിൽ ലഭിക്കാൻ ടെണ്ടർ ഫോറത്തിന്റെ വിലയുടെ 
കൂടെ കേരള മുദ്രപത്രത്തിന്റെ വിലയായ 100 കൂടി അധിക 
മായി അയച്ചുതരേണ്ടതാണ്. സാധനങ്ങൾ വിതരണ ഉത്തരവ് 
ലഭിച്ച് 30 ദിവസത്തിനകം കോളേജിലെ ഇംഗ്ലീഷ്, ഇസ്ലാമിക 
ചരിത്രം വകുപ്പുകളിൽ സ്വന്തം ചെലവിൽ എത്തിക്കേണ്ടതാണ്. 
ഓരോ സാധനത്തിന്റെയും വില നിരക്കും വിൽപന നികുതിയും 
മറ്റ് ഉപാ ധികളും പ്രത്യേകമായി കാണിക്കേ ണ്ട താ ണ് . 
വില നിലവാരത്തിന് 31 - 3 - 2015 വരെ പ്രാബല്യമുണ്ടായിരി 
ക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന്റെകൂടെ " നിര ത ദ വ്യ മായി 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിലയുടെ 
ഒരു ശതമാനം നിരക്കിൽ വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ എസ്. ബി . ടി ., മല പ്പുറം സിവിൽ സ്റ്റേഷൻ 
ബ്രാഞ്ചിൽ നിന്ന് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദവ്യം അടയ്ക്കുന്നതിൽനിന്നും 
ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അടക്കം ചെയ്യേണ്ടതാണ്. ഏറ്റവും 
ചുരുങ്ങിയ നിരതദ്രവ്യത്തുക 1,500 ആണ്. മതിയായ നിരത 
ദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല . വിശദവിവരങ്ങൾ 
ഓഫീസ് പ്രവൃത്തി സമയത്ത് നേരിട്ട് അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 

യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


| [ No. 01/2014 -15) 
No. A1-1015 /2014-15 /SNC. 2nd December 2014. 

Sealed tenders are invited for the supply of 
Inverter, Laptop and Batteries for total cost of 

1 ,47, 600 of Govt. College , Malappuram under 2014 - 15 
Plan Scheme. The envelope containing the tender should 
be superscribed “ Tender for the supply of Inverter, 
Laptop and Batteries under Plan Scheme during 2014- 15 

and addressed to the Principal, Government College , 
- Munduparamba P . 0 . , Malappuram District, Kerala , 
Pin -676 509 . The last date of receipt of tender is at 
1 p . m . on 9 - 1 -2015 . Late tenders will not be accepted at 
any account. The tenders will be opened at 2 . 30 p . m . on 
the same day . The intending tenderers may make an 
application to the Principal to obtain the requisite tender 
form , in which tenders should be submitted . The original 
tender form duly filled only will be accepted . 

Application for the tender form should be 
accompanied by a cash remittance of 420 (Including 
VAT ). Rate of duplicate tender form is ` 210 which is the 
price fixed for a tender form and which is not refundable 
under any circumstances . The tender forms are not 
transferable . Sale of tender forms will be closed at 
12 Noon on 9 - 1 - 2015 . Cheques, Drafts and Postal Orders 
will not be accepted towards the cost of tender form and 
the tender form will not be sent by V . P. P. Those who 
require tender form by registered post should sent the 
cost of tender form 450 including postal charges for 
registered post by money order. Every tender should be 
accompanied by an agreement in the Kerala Stamp Paper 
worth ` 100 . Those firms outside Kerala want to get tender 
form by post will be sent 100 as cost of Kerala Stamp 
Paper along with the cost of tender form . The articles 
should be supplied within 20 days on receipt of the 
purchase order in the college office at your expenses. 

The period of firmness of rate quoted will be upto 
31- 3 - 2015 . Rates, S . T. and condition of supply of articles 
should clearly be stated separately in respect of each of 
them . 

The tenders should be accompanied by an EMD 1 % 
(one percent) of the quoted value in the form of 
Demand Draft in favour of the Principal taken from SBT, 
Civil Station Branch , Malappuram only. The minimum EMD 
should be " 1 , 500 ( One Thousand Five Hundred only ) . 
Tenders without sufficient EMD are liable to be rejected . 
EMD will not carry any interest . The firm who are 
exempted from furnishing EMD should be enclosed the 
attested copy of exemption order. More details can be 
had from the college office during the working days. 


The undersigned will have the right to cancel or 
extend the tender at any time without further notice . 


Government College , 
Malappuram . 


(Sd .) 
Principal. 


ദർഘാസ് പരസ്യം 


| [ No. 05 /2014-15/ Plan ] 
No. A2 / 513/2014- 15/Plan/PTMGC. 3rd December 2014. 


Sealed tenders are invited for the supply of 
Electronics Equipments to PTM Government College for 

2 ,14,000 under " Modernisation of Edusat Class Room 
during 2014 - 15 . The tenders should be superscribed as 
“ Supply of Electronics Equipments ” and addressed to the 
Principal, P . T. M . Government College , Perinthalmanna , 
Malappuram District, Pin -679 322, Kerala State. The last 
date and time of receipt of filled tender is on 12 - 1 -2015 , at 
3 p . m . and will be opened on the same day at 4 p . m . 
Sale of tender forms will be closed on 12- 1- 2015 at 2 p . m . 
Late tenders will not be accepted . 


[ നമ്പർ 05/2014- 15 / പ്ലാൻ 
നമ്പർ എ2- 513/2014 - 15 / പ്ലാൻ / പി.ടി. എം. ജി. സി. 

2014 ഡിസംബർ 3. 
2014 - 15 സാമ്പത്തിക വർഷ ത്തെ പ്ലാൻ ഫ ണ്ടിൽ 
“ മോഡേണൈസേഷൻ ഓഫ് എഡ്യൂസാറ്റ് ക്ലാസ്സ് റൂം എന്ന 
ഇന ത്തിൽ - 2, 14, 000 വില മതിക്കുന്ന ഇലക്ട്രോണിക്സ് സ് 
ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
അടക്കം ചെയ്ത കവറിന് പുറത്ത് ""2014 - 15 സാമ്പത്തിക 
വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ 
വിത ര ണം ചെയ്യു ന്ന തി നുള്ള ദർഘാസ് എന്നെഴുതി 
പിൻ സി പ്പാൾ, പി . ടി . എം . ഗവൺമെന്റ് കോളേജ്, 
പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല , പിൻ - 679 322, കേരളം എന്ന 
വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
12 - 1- 2015 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 4 മണിക്ക് തുറക്കുന്നതുമാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന അന്നേദിവസം ഉച്ചയ്ക്ക് 
2 മണിക്ക് അ വ സാ നി ക്കു ന്ന താ ണ് . വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

ടെണ്ടറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
പി . ടി. എം . ഗവൺമെന്റ് കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം 
ജില്ല , പിൻ - 679 322 , കേരളം എന്ന വിലാ സ ത്തിൽ 
അപേക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭി ക്കു ന്ന താ ണ് . 
അപേക്ഷ യുടെ കൂടെ ടെണ്ടർ ഫോറത്തിന്റെ വില യായ 
- 600 - വാറ്റ് ഇനത്തിൽ 30 -ം ഉൾപ്പെടെ ആകെ - 630 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിത്തരുന്നതല്ല . ടെണ്ടർ ഫോറം കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ടെണ്ടർ ഫോറത്തിന്റെ വിലയായി 
ചെക്ക്, പോസ്റ്റൽ ഓർഡർ, ഡാഫ് റ്റ് മുത ലാ യ വ 
സ്വീകരിക്കുന്നതോ വി. പി. പി . ആയി അയച്ചുകൊടുക്കുന്നതോ 
അല്ല. ടെണ്ടർ ഫോറം തപാൽമാർഗ്ഗം ലഭിക്കുന്നതിന് ടെണ്ടർ 
ഫോറത്തിന്റെ വിലയും, വാറ്റും രജിസ്റ്റേർഡ് തപാൽചാർജ്ജും 
ഉൾപ്പെടെ 662 മുകളിൽ കൊടുത്തിട്ടുള്ള വിലാസത്തിൽ 
മണിയോർഡറായി അയച്ചുതരേണ്ടതാണ്. 

പൂരിപ്പിച്ചതും ഒപ്പിട്ട തുമായ ടെണ്ടറുകൾ വിതരണം 
ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 1 % 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്യമായി ടെണ്ടറിന്റെ 
കൂടെ അടക്കം ചെയ്യേണ്ട താ ണ് . ഷോർട്ട്/ ടേം / ഫിക്സഡ് 
ഡെപ്പോസിറ്റ് രസീതുകൾ മുത ലാ യവ നിരതദവ്യ മായി 
സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല . 
വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ ഉപകരണങ്ങളുടേയും 
വില , വാറ്റ്, മറ്റ് ചെലവുകൾ എന്നിവ പ്രത്യേകം കാണിക്കേ 
ണ്ടതാണ്. വിതരണ ഉത്തരവ് ലഭിച്ച് ഒരുമാസത്തിനുള്ളിൽ 
സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. 
വില നിലവാരത്തിന് 31 - 3 - 2015 വരെ പ്രാബല്യം ഉണ്ടായിരി 
ക്കു ന്ന താ ണ് . നിര ത ദ വ്യം അട വാക്കു ന്ന തിൽ നിന്നും 
ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ 
ശരിപകർപ്പ് ദർഘാസിന്റെകൂടെ അടക്കം ചെയ്യേണ്ടതാണ്. 
ഓരോ ടെണ്ടറിന്റെകൂടെയും 100 വില യു ള്ള കേരള 
മുദ്രപത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 

യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് നടപടികൾ 
റദ്ദാക്കുന്നതിനോ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതിനോ 
ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. 
ഓഫീസിലെ പണമിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 10 മണിമുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ആയിരിക്കും. 

കൂടുതൽ വിവരങ്ങൾ ഓഫീസ് പ്രവർത്തി സമയത്ത് 
നേരിട്ടന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


Intending tenderers may on application to the 
Principal, P. T. M . Government College , Perinthalmanna, 
Malappuram District , Pin - 679 322 , Kerala State obtain the 
requisite tender form on which tenders should be 
submitted . Application for the tender form should be 
accompanied by a cash remittance at ` 600 towards cost 
of tender form plus 30 towards VAT ( 600 + 30 = 

630 ) which is the price fixed for a tender form and 
which is not refundable under any circumstances . The 
tender forms are not transferable . Cheques, Postal Orders , 
Drafts etc . will not be accepted towards the cost of 
tender forms nor will the forms be sent by V. P.P . Those 
who are required tender forms by Registered Post , 
should sent " 662 by Money Order including cost of 
tender form and registered postal charges . 


Every tender should be completely filled , signed and 
accompanied by Demand Draft towards 1 % of total cost 
of Electronic equipments to be quoted . Short/Term / Fixed 
Deposit receipt should not be accepted towards EMD . 
EMD carries no interest. The rate , VAT and other charges 
should be quoted separately for each item . The 
successfull tenderers should supply the equipment within 
one month after the receipt of the supply order at their 
own expenses. The firms who are exempted from 
furnishing EMD should attach true copy of the exemption 
order along with tender documents . Every tender should 
execute an agreement in Kerala Stamp Paper worth 100 
along with the tender. 


The period of firmness of rate quoted will be upto 
31 -3 -2015. Rates, S . T. and conditions of supply of articles 
should clearly be stated separately in respect of each of 
them . 


The undersigned will have the right to cancel or 
extend the tender formalities without any further notice . 
The cash transactions in the office are at 10 a . m . to 
2 p . m . on all working days . 


More details will be had from the College Office on 
working hours. 


DETAILS OF ITEMS 


Items & Specification 


No . 


Quantity 
(Nos ). 


2 


Desktop Computer 
(Core i3 Intel , 500 GB HDD , 4GB RAM , 
DVD R /W - Samsung/LG LED Monitor 
18 " — Samsung /LG , Key Board and 
Mouse -Logitech ) 
UPS with minimum 30 min Backup 
Internet connectivity ( Appro . 60 mtr . 
cable with ivory colored pipe , Wifi 
Router and the installation ) 
Convertible ( Twist) Touch Screen 
Lap top (Intel ® Core TM i3-4GB 
RAM 500 GB HDD ) 


4 


5 


UPS - 3 KVA -60mts-online UPS with 
isolation transformer suitable for 
single phase AC input and single 
phase AC out put, floor mounted 
type 
Stabiliizer — 220V 


6 


1 


LAP top Computer 14 " HD (1600x900 ) 
LED Monitor , Intel Core i5 (2 .6GHZ) 
(windows/Mac) memory 500 GB 
Sound system for Class Room -four 
Cabins ( small) one amplifier, one 
codeless mike 


8 


P. T. M . Govt. College, 
Perinthalmanna , 
Malappuram . 


( Sd .) 
Principal. 


